Government of Kerala 
കേരള സർക്കാർ 

| 2010 


Reg . No. രജി. നമ്പർ 
KL/ TV( N ) /12/ 2009 -2011 


OVERNM 


സ 


: 


കാർ 


MENT OF 


KERALA 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


3rd August 2010 
| 2010 ആഗസ്റ്റ് 3 
12th Sravana 1932 
1932 ശ്രാവണം 12 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Labour Department 


നോട്ടീസ് 

( 1) 
നമ്പർ ഡബ്ല . ഇ . സി . 390 /2008. 

2010 ജൂ ലൈ 12 . 
ശ്രീ . കെ . ആർ. ശശി, രവി നിവാസ്, കർണകി നഗർ, 
കൊടുവായൂർ പി. ഒ. എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 
നോക്കിവരവെ അപകടമുണ്ടായി 16 -8 -2007 -ാം തീയതി മരണ 
മടഞ്ഞ എം . വി . രവി എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ന്യൂ ഇൻഡ്യ അഷ്വറൻസ് 
കമ്പനി ലിമിറ്റഡ് 3,90,986 രൂപ (മൂന്ന്ലക്ഷത്തി തൊണ്ണൂറ് 
ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് കോമ്പൻ 
സേഷൻ ആക്ടിലെ 2 ( 1) ( ഡി ) വകുപ്പനുസരിച്ച് നിർവചിച്ച 
പ്രകാരം മരണമടഞ്ഞ ശ്രീ . എം . വി. രവിയുടെ ആശ്രിതരായി 
(1) ശ്രീ . എം . വാസു ( അച്ഛൻ), (2 ) ശ്രീമതി കുഞ്ഞിലക്ഷ്മി 
(അമ്മ), ( 3 ) ശ്രീമതി മഞ്ജു ള, ആർ. (ഭാര്യ ) , ( 4 ) നന്ദന 
( മെ നർ മകൾ) , ( 5 ) നിതിൻ ( മെ നർ മകൻ) എന്നിവർ 
മാത്രമേയുള്ളുവെന്ന് ചിറ്റൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 

പ്പെ ടാ വുന്ന മറ്റ് ആരെ ങ്കി ലു മു ണ്ട ങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശ വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും 
മേൽപറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . 
അതിനു ശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണി 
ക്കുന്നതല്ല . 


നമ്പർ ഇ . 403 / 2009. 

2010 ജൂ ലൈ 19. 
നിലമ്പൂർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ 
കീഴിൽ ജോലി നോക്കിവരവേ അപകടമുണ്ടായി 5 - 5- 2009 -ാം 
തീയതി മരണമടഞ്ഞ വി. ജി. ജോയ് എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ട പ രി ഹാരം നൽകു ന്ന തി നായി 

കെ . എസ്. ഇ . ബി . നിലമ്പൂർ ഇലക്ട്രിക്കൽ ഡിവിഷൻ 
3, 41,380 രൂപ (മൂന്നുലക്ഷത്തിനാൽപ്പത്തി ഒന്നാ യി രത്തി 
മുന്നൂറ്റി എൺപത് രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടി 
വച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് കോമ്പൻസേ ഷൻ ആക്ടിലെ 
2 ( 1 ) ( ഡി ) വകു പ്പ് അ നു സ രിച്ച് നിർവ ചി ച്ച പ്രകാരം 
മരണമടഞ്ഞ ശ്രീ . വി . ജി . ജോയിയുടെ ആശ്രിത യരായി 
(1) ശ്രീ . വി. സി. ജോർജ്( അച്ഛൻ), (2 ) ശ്രീമതി മറിയക്കുട്ടി ജോർജ് 
( അ മ്മ ) , ( 3 ) ശീമതി ഷെർളി, എൻ. സി . ( ഭാര്യ ) , 
( 4 ) ജിജോ ജോയ് ( മൈനർ മകൻ), ( 5) ജിബിൻ വി . ജോയ് 
( മെ നർ മകൻ) എന്ന വർ മാത്രമേയുള്ളുവെന്ന് നിലമ്പൂർ, 
മൂവാറ്റുപുഴഎന്നീഅസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ അറിയി 
ച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശിത രാണെന്ന് അവകാശ 
പ്പെ ടാ വുന്ന മറ്റ് ആരെങ്കി ലു മു ണ്ട ങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരവകാ 
ശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
ലഭിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


29th JUNE 2010 ] 


LABOUR DEPARTMENT 


96 


നമ്പർ ഇ . 180 / 2010 . 

- 2010 ജൂ ലൈ 21. 
30- 11 -2008 -ാം തീയതി മരണമടഞ്ഞ ശ്രീ . റിട്ടോ എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി കോയമ്പത്തൂർ റിലയൻസ് ജനറൽ ഇൻഷ്വൻസ് 
കമ്പനി ലിമിറ്റഡ് 3,91, 780 രൂപ (മൂന്നുലക്ഷത്തിതൊണ്ണൂറ്റി 
ഒന്നായിരത്തി എഴു നൂറ്റിഎൺപത് രൂപ മാത്രം) ഈ 
ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
ആക്ടിലെ 2 ( 1) ( ഡി ) വകു പ്പ നു സ രിച്ച് നിർ വ ചിച്ച 
പ്രകാരം മര ണ മടഞ്ഞ ശീ . റിട്ടോയുടെ ആശിത രായി 
(1) ശ്രീ . വർക്കി വർഗ്ഗീസ് ( പിതാവ്), (2 ) ശ്രീമതി അന്നമ്മ 
(മാതാവ്), (3) ശ്രീമതി സാറാമ്മ (ഭാര്യ ), (4) അനുമോൾറിട്ടോ 
( മൈനർ മകൾ), (5) അമൽ വർഗ്ഗീസ് റിട്ടോ ( മൈനർ മകൻ) 
എന്നിവർ മാത്രമേയുള്ളുവെന്ന്മണ്ണാർക്കാട് അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ അറിയിച്ചിട്ടു ണ്ട് . അപ കാ രമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനകം എന്റെമുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരവകാശവാദവും ഉന്നയിച്ചില്ലെങ്കിൽ 
മുഴുവൻ തുകയും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം ലഭിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


നമ്പർ ഡബ്ല . ഇ . സി. 204 /2002. 

2010 ജൂ ലൈ 21. 
- മലപ്പുറം ജില്ലയിലെ ചട്ടിപറമ്പ് പുളിക്കൽ ഹൗസിലെ 
സക്കീർഹുസൈൻ എന്ന തൊഴിലുടമയുടെ കീഴിൽ ജോലി 

നോ ക്കി വ രവെ അപകട മു ണ്ടായി 7 - 10 - 2000 -ാം തീയതി 
മരണമടഞ്ഞ പുള്ളിതൊടി ഹംസ എന്ന തൊഴിലാളിയുടെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി മലപ്പുറം 
യുണൈറ്റഡ് ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 4, 51,410 രൂപ 
( നാല്ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപ 
മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക് മെൻസ് 
കോമ്പൻസേഷൻ ആക്ടിലെ 2 (1) ( ഡി ) വകുപ്പനുസരിച്ച് 
നിർവചിച്ചപ്രകാരം മരണമടഞ്ഞ ശ്രീ . പുള്ളിതൊടി ഹംസയുടെ 
ആശിതയായി ശ്രീമതി ആക്കുട്ടി ( അമ്മ) എന്നവർ മാത്രമേ 
ഉള്ളുവെന്ന് പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെ ടാ വുന്ന മറ്റ് ആരെ ങ്കി ലു മു ണ്ട ങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 
15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു 
അവകാശ വാദവും ഉന്നയിച്ചില്ലെങ്കിൽ മുഴുവൻ തുകയും 
മേൽ പറഞ്ഞ വ്യക്തി ക്ക് വിത രണം ചെയ്യു ന്ന താ ണ് . 
അ തി നു ശേ ഷം ലഭി ക്കു ന്ന അ വ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല. 

( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

വർക്ക്മെൻസ് കോമ്പൻസേഷൻ 
കമ്മീഷണറുടെ ഓഫീസ്, 

കമ്മീഷണർ 
പാലക്കാട്. 

( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ). 


